GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg . No. KL / TV ( N )/ 634/ 2018-20 


സം 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 സെപ്റ്റംബർ 29 
29th September 2020 

1196 കന്നി 13 
13th Kanni 1196 


നമ്പർ 


38 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ആശ്വിനം 1 
7th Aswina 1942 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


Gaz . No. 38 /2020 /DTP (Co -operative ). 


223. 


29th SEPT. 2020 ) 


COMMISSIONERATE OF LAND REVENUE 


6564 


Adoor Taluk 


പരസ്യം 


ആ യത് 


നമ്പർ സി2-8225 2020. 


2020 സെപ്റ്റംബർ 4 . 


മേ ൽ 

പട്ടി ക യിൽ പറ ഞ്ഞിട്ടു ള്ള വർ മാത മാണ് 
പരേതയുടെ അവകാശികളെന്ന് രേഖപ്പെടുത്തി അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉള്ള പക്ഷം 

ഈ പരസ്യം 

കേരള 

ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം തിരുവല്ല തഹശീൽദാർ 
മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 
താലൂക്കാഫീസ്, 

( ഒപ്പ് ) 
തിരുവല്ല . 

തഹശീൽദാർ, 


അ ടൂർ താ ലൂ ക്കിൽ പന്തളം വില്ലേജിൽ മങ്ങാരം 
മുറി യിൽ മുപ്പത്താറു വി ള യിൽ രേവതി ഭവ നത്തിൽ 
ഷീനജ , എം . എസ് . അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ അന്വേഷണം നടത്തിയതിൽ 
ടിയാളുടെ ഭർത്താവ് കിഷോർ കുമാർ , പി . സി . 1-8-2020 - ൽ 
മരണപ്പെട്ടിട്ടുള്ളതായി അറിയുന്നു . പരേതന്റെ നിയമാനുസൃത 
അ വ കാശികൾ ചുവടെ ചേർക്കു ന്ന വ രാ ണെന്ന് പന്തളം 
വില്ലേജാഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


Konni Taluk 


പരസ്യം 


( 1 ) 


നമ്പർ എ5-4129 2020. 


2020 ജൂൺ 


25 . 


കമ 


പേര് 


വയസ് 


പരേതനുമായുള്ള 

ബന്ധം 


നമ്പർ 


1 


ഷീനജ , എം . എസ് . 


ഭാര്യ 


40 


2 


അശ്വന്ത് എസ് . കിഷോർ 


മകൻ 


17 


3 


ആഷ്ടി എസ് . കിഷോർ 


13 


പത്ത നം തിട്ട ജില്ല യിൽ 

കോന്നി താലൂക്കിൽ 
പ മാടം വില്ലേ ജിൽ ഇള കൊ ള്ളൂ ർ മുറി യിൽ 
ബിജു ഭവ നിൽ ബിജു ഗോപാ ല ക ഷ് ണൻ എന്നയാൾ 
24-5-2020 -ാം തീയതി മരിച്ചുപോയിട്ടുള്ളതാണെന്നും പരേതന്റെ 
സർവ്വീസ് ആനുകൂല്യ ങ്ങൾ ലഭിക്കുന്ന തിനും , ആശ്രിത 
നിയമനത്തിനും മറ്റ് വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്ന 
തിനും അവകാശ സർട്ടിഫിക്കറ്റ് ആവ ശ്യ പ്പെട്ടു കൊണ്ട് 
പരേതന്റെ ഭാര്യ ടിയിൽ രാജലക്ഷ്മി, റ്റി . എൻ . സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ ബന്ധ പ്പെട്ട വില്ലേജാഫീ സർ മുഖേന 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 24-5-2020 -ാം തീയതി 
മരിച്ചുപോയിട്ടുള്ളതാണെന്നുംപരേതന്റെ അവകാശികളായി താഴെ 
പറയുന്ന 3 പേരാണ് ഉള്ളതെന്നും അറിവായിരിക്കുന്നു . 


മുകളിൽ പേര് ചേർത്തിട്ടുള്ള 1,2,3 കക്ഷികൾ പേരിൽ 
അ നന്ത രാവകാശ സർട്ടിഫിക്കറ്റ് അ നു വ ദിക്കു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗ വ ണ്മെ ന്റ് ഗസ്റ്റിൽ പസി ദ്ധീക രിച്ച് 
ദിവ സത്തി നു ള്ളിൽ അടൂർ ത ഹ ശീൽദാർക്ക് നേരിട്ട് 
സമർപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാലിലോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


30 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ക്രമ 
നമ്പർ 


ബന്ധം 


1 


79 


2 


47 


താലൂക്കാഫീസ്, 
അടൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ, 


3 


17 


Thiruvalla Taluk 


പരസ്യം 


നമ്പർ സി10-4362 / 2020 . 

2020 ആഗസ്റ്റ് 25 . 
തിരുവല്ല താലൂക്കിൽ പെരിങ്ങര വില്ലേജിൽ പുരയ്ക്കൽ 
വീട്ടിൽ വർഗ്ഗീസ് മാത്യുവിന്റെ ഭാര്യ പ്രസ്തുത വിലാസത്തിൽ 
ആനി ചാക്കോ മ ര ണ മ ട ഞഞ്ഞ തിനാൽ അന ന്ത രാവ കാശ 
സർട്ടിഫിക്കറ്റിനായി ഈ ആഫീസിൽ സമർപ്പിച്ച അപേക്ഷ 
യിൻമേൽ പെരിങ്ങര വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ അപേ ക്ഷ കന്റെ ഭാര്യ ആ നി 
21-10-2019 - ൽ മരണമടഞ്ഞുവെന്നും താഴെ പേര് വിവരിക്കുന്നവർ 
മാത്രമാണ് പരേതയുടെ അവകാശികളെന്നും അറിവായിരിക്കുന്നു . 


എൻ . എസ് . സരസമ്മ മാതാവ് 
രാജലക്ഷ്മി, റ്റി . എൻ . ഭാര്യ 
ജിതുൽ കൃഷ്ണൻ 

മകൻ 
പരേ തന്റെ പിതാവ് മര ണ പ്പെ ട്ടു പോ യിട്ടു ള്ള താണ്. 
പരേതന് അവിവാഹിതരായ സഹോദരങ്ങൾ ഇല്ലാത്തതാണ്. 
മു ക ളിൽ പേര് 

ചേർ ത്തി രി ക്കു ന്ന വ രാ ണ് പരേ തന്റെ 
അവ കാ ശി കൾ എന്നു ള്ള തിന് 

ആർക്കെ ങ്കിലും 
ആ ക്ഷേപമുള്ള പക്ഷം 

ഈ 

പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കോന്നി 
തഹ ശീൽദാർ 

മുമ്പാക ഹാജ രാ കേ ണ്ട താ ണ് . 
കാലാവധി 

കഴിഞ്ഞ തപാൽ മാർഗ്ഗമായോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 

(2 ) 
നമ്പർ എ5-420712020 . 

2020 ജൂൺ 
പത്ത നം തിട്ട ജില്ല യിൽ 

കോന്നി താലൂക്കിൽ 
തണ്ണിത്തോട് വില്ലേജിൽ മണ്ണീറ മുറിയിൽ വട്ടപ്പാറ വീട്ടീൽ 
ഡാനി യൽ 

എ ന്നവർ 

11- 4 - 2019 - ാം തീയതി 
മരിച്ചുപോയിട്ടുള്ളതാണെന്നും പരേതയുടെ പേരിലുള്ള വിവിധ 
ആ വ ശ്യ ങ്ങൾക്ക് ഹാജ രാ ക്കു ന്ന തി നായി 
സർട്ടിഫിക്കറ്റ് ആവശ്യ പ്പെ ട്ടു കൊണ്ട് പരേതയുടെ മകൻ 
വട്ട പാറ വീട്ടിൽ ഷാജൻ വി . ഡാനി യിൽ സമർപ്പിച്ച് 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖേന 
അന്വേഷണം നടത്തിയതിൽ ടിയാൾ 11-4-2019 -ാം തീയതി 
മരിച്ചുപോയിട്ടുള്ളതാണെന്നും പരേതയുടെ അവകാശികളായി 
താഴെ പറയുന്ന 2 പേരാണ് ഉള്ളതെന്നും അറിവായിരിക്കുന്നു . 


25 . 


ചാക്കാ 


തങ്ക മമ്മ 


അവ ക ാ ശ 


ക്രമ 


പേര് 


പരേതയുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


56 


2 


വർഗ്ഗീസ് മാത്യു 

ഭർത്താവ് 
മാത്യു വർഗ്ഗീസ് പുരയ്ക്കൽ മകൻ 
അന്ന വറുഗീസ് 

മകൾ 


26 


3 


21 


44 


